O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 09 


Tuesday , 09th November 2021 


1943 കാർത്തികം 18 


1197 തുലാം 24 
24th Thulam 1197 


18th Karthika 1943 


വാല്യം 10 


നമ്പർ 


44 


Vol . X 


No. 


Part III 


Co - Operation Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


TE 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


162 


KERALA GAZETTE 


Part III 


REGISTRATION CERTIFICATE 


No. REG / P / 2021 / 00026 . 


26th August 2021 . 


I do hereby certify in exercise of the powers conferred upon me under Section 7 of the 
Kerala Co - operative Societies Act , 1969 ( Act 21 of 1969 ) that the following Society , the 
particulars which is furnished in the Categorical Statement is registered by me today as a 
Co - operative Society under the said Act on the basis of the limited liability and that the bye 
laws of the undermentioned Society is also hereby registered under the said section . 


Categorical Statement 


1. Name and Number of the Society - Nemmara Block Yuva Co - operative Society Ltd. P1468 


2. Date of Registration — 26-8-2021 . 


3. Address — Nirdhishta Nemmara Block Yuva Co - operative Society Ltd. , Nemmara ( P.O. ) , Palakkad . 


4. Liability — Limited . 


5. Area of Operation — Under Nemmara Block Panchayat included Nemmara , Ayilur , 

Nelliyampathi , Pallassana , Elavanchery Grama Panchayat also . 


6. Main Object — 0 ur aim is making different types of job oppertunities in different region 


for youth . 


7. Type of Society — Miscellaneous Societies— ( 3 ) Others , as per Rule 15-12 ( 3 ) 


8. Authorized Share Capital — 2,00,00,000 ( Rupees Two Crore only . ) 


( 1 ) 15000 ' A ' Class Shares of 1,000 each , 


( 2 ) 25000 ' B ' Class Shares of 200 each . 


9. Maximum Borrowing Power — 150 times of paid up Share Capital plus Reserve Fund . 


Joint Registrar of 


Co - operative Societies ( General ) , 


( Sd . ) 


Palakkad . 


Joint Registrar ( General ) . 


a 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


09th November 2021 


KERALA GAZETTE 


163 


3 0 - 9 - 202 0 - ല 


കാസറഗോഡ് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ ) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 

( 1 ) 
നമ്പർ ഒ 1114 / 2020 . 

2021 സെപ്റ്റംബർ 20 . 
വിഷയം : -മലബാർ ടൂറിസം ഡെവലപ്മെന്റ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എസ് . 373 

സമാപ്തീക രണം - ലിക്വിഡേറ്ററെ നിയമിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് 

സംബന്ധിച്ച് . 
സൂചന : - ( 1 ) കേരള സഹകരണ നിയമം 66 -ാം വകുപ്പ് പ്രകാരം നിയമിതനായ അന്വേഷണ 

ഉദ്യോ ഗ സ നായ കാസ റ ഗോഡ് അ സി സ്റ്റന്റ് രജിസ്ട്രാർ ( ജ ന റൽ ) 
കാസറഗോഡ് ഓഫീസിലെ കാസറഗോഡ് യൂണിറ്റ് ഇൻസ്പെക്ടറുടെ 30-9-2020 

-ലെ 1118 / 2017 / കെ നമ്പർ അന്വേഷണ റിപ്പോർട്ട് . 
( 2 ) ഈ ഓഫീസിലെ 19-11-2020 ലെ ഇതേ നമ്പർ നോട്ടീസ് . 
( 3 ) അ സി സ്റ്റന്റ് രജി സ് ടാർ ( ജനറൽ ) , കാസറഗോഡിന്റെ 

1118 2019 കെ നമ്പർ കത്ത് . 

( 4 ) ഈ ഓഫീസിലെ 27-7-2019 - ലെ ഒ 913 2017 കെ നമ്പർ ഉത്തരവ് . 
മല ബാർ ടൂറിസം ഡവല പ്മെന്റ് സഹകരണ 

ക്ലിപ്തം നമ്പർ എസ് . 273 
കാസറഗോഡ് ജില്ലയിലെ കാസറഗോഡ് താലൂക്കിൽ 21-11-2006 -ൽ രജിസ്റ്റർ ചെയ്യുകയും 
പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു . സംഘം നിലവിൽ യാതൊരു പ്രവർത്തനങ്ങളും 
നടത്തി വരുന്നില്ല . സംഘം പുനരുജ്ജീവിപ്പിക്കുന്നതിനോ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോ 
യാതൊരു നടപടികളും അംഗങ്ങളിൽ നിന്ന് നാളിതുവരെയായി ഉണ്ടായിട്ടില്ല എന്നും സംഘത്തിന്റെ 
പ്രവർത്തനം നിലച്ച് പോയെന്നും പുനരജ്ജീവിപ്പിക്കുന്നതിനുള്ള സാധ്യത വിരളമാണെന്നും ആയ 
തിനാൽ കേരള സഹകരണ നിയമം 71 ( 1 ) പ്രകാരം സംഘം സമാപ്തീക രി ക്കു ന്നതി നുള്ള 
നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്നും സൂചന ( 3 ) പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) 
കാസർഗോഡ് ശുപാർശ ചെയ്തിട്ടുണ്ട് . 

മേൽ സാഹചര്യത്തിൽ സംഘം പ്രവർത്തനം തുടർന്ന് നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള 
സാധ്യത വിരളമാണെന്ന് ബോധ്യമാകയാൽ 1969 - ലെ കേരള സഹകരണ നിയമം 11 ( 1 ) വകുപ്പ് 
അനുസരിച്ച് സംഘം സമാപ്തീകരിക്കാതിരിക്കുവാൻ വല്ല കാരണവും ബോധിപ്പിക്കുവാനുണ്ടെങ്കിൽ 
ആയത് 7 ദിവസത്തിനകം രേഖാമൂലം ബോധിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം മേൽ നടപടികൾ 
സ്വീകരിക്കുന്നതാണെന്നും കാണിച്ചുകൊണ്ട് സൂചന ( 2 ) പ്രകാരം സംഘത്തിന്റെ അവസാനം 
ഉണ്ടായിരുന്ന ഭരണസമിതി അംഗങ്ങൾക്ക് നോട്ടീസ് നൽകിയിരുന്നു . ഇക്കാര്യത്തിൽ അഭിപ്രായം 
അറിയിക്കണമെന്ന് കാണിച്ചു കൊണ്ട് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് , കാസറഗോഡ് 
താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ എന്നിവർക്കും നോട്ടീസ് നൽകിയിരുന്നു . എന്നാൽ 
നിശ്ചിത പരിധി കഴിഞ്ഞിട്ടും ആരും 

യാതൊരുവിധ ആ ക്ഷേ പ മാ , 
അഭിപ്രായമോ അറിയിച്ചിട്ടില്ല . ഈ സാഹചര്യത്തിൽ 1969 -ലെ കേരള സഹകരണ നിയമം 
71 വകുപ്പ് അനുസരിച്ച് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് താഴെ പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


സമയ 


തന്ന 


ഉത്തരവ് 


1 . 


മലബാർ ടൂറിസം ഡെവലപ്മെന്റ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എസ് . 273 - ൽ 
കേരള സഹകരണ നിയമം 71 ( 1 ) -ാം വകുപ്പ് പ്രകാരം കാസറഗോഡ് താലൂക്ക് ജനറൽ 
വിഭാഗം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ കാസറഗോഡ് യൂണിറ്റ് 
ഇൻസ്പെക്ടർ ശ്രീ . കെ . വി . മനോജ് കുമാറിനെ സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചു 
കൊണ്ട് ഉത്തരവാകുന്നു . 
ലിക്വിഡേറ്റർ 72 ( 2 ) -ാം വകുപ്പ് പ്രകാരം സംഘത്തിന്റെ എല്ലാ റിക്കാർഡുകളുടെയും 
ആ സ്  ി ക ളു ടെയും ചാർജ്ജ് ഉടനെ ഏറ്റെ ടു ക്കേ ണ്ട തും 

പവർത്തനം 
സമാപ്തീകരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് . 


2 . 


സംഘം 


3. ലിക്വിഡേറ്റർ ചാർജെടുത്ത വിവരം യഥാസമയം ഈ ഓഫീസിനെ അറിയിക്കേണ്ടതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


164 


KERALA GAZETTE 


Part III 


( 2 ) 


നമ്പർ ഒ . 148/2020 . 

2021 സെപ്റ്റംബർ 20 . 
വിഷയം : ഉദുമ സഹ ക രണ ഡിസ്പെൻസറി സംഘം ക്ലിപ്തം നമ്പർ സി . 940 

സമാ പീകരണം - ലിക്വിഡേറ്ററെ നിയമിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് 

സംബന്ധിച്ച് . 
സൂചന :-( 1 ) കേരള സഹകരണ നിയമം 66 -ാം വകുപ്പ് പ്രകാരം നിയമിതനായ അന്വേഷണ 

ഉദ്യോഗസ്ഥനായ ഹോർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ഓഫീസിലെ 
ഉദുമ യൂണിറ്റ് ഇൻസ്പെക്ടറുടെ 13-8-2015 - ലെ 3206 14 യു നമ്പർ അന്വേഷണ 

റിപ്പോർട്ട് . 
( 2 ) ഈ ഓഫീസിലെ 14-9-2020 - ലെ ഇതേ നമ്പർ നോട്ടീസ് . 
( 3 ) അ സി സ്റ്റന്റ് ര ജി സ് ടാർ ( ജനറൽ ) , ഹോസ്ദുർഗ്ഗ് -ന്റെ 20 -5-2016 - ലെ 

2173/2015 ഒ . ഐ . കത്ത് . 


ഉദുമ സഹകരണ ഡിസ്പെൻസറി സംഘം ക്ലിപ്തം നമ്പർ സി 940 24-12-1983 - ൽ രജിസ്റ്റർ 
ചെയ്യുകയും 22-12-1984 - ൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത സംഘത്തിന്റെ പ്രവർത്തന 
പരിധി ഉദുമ ഗ്രാമ പഞ്ചായത്ത് മുഴുവനുമാണ് . മേൽ പറഞ്ഞ സംഘത്തിന്റെ ഭരണ സമിതിയുടെ 
കാലാവധി 10-10-2008 - ന് അവസാനിച്ചതാണ് . 10 -10-2008 - ന് ശേഷം സംഘത്തിൽ ഭരണ സമി 
തിയോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ ചാർജെടുത്തിരുന്നില്ല . കൂടാതെ 1999-2000 വർഷത്തെ 
ആഡിറ്റ് റിപ്പോർട്ടിൽ സംഘത്തിൽ യാതൊരു പ്രവർത്തനവും നടത്തുന്നില്ലെന്ന് പരാമർശിച്ചിരുന്നു . 

1999-2000 വർഷത്തിന് മുമ്പു തന്നെ സംഘം പ്രവർത്തനരഹിതമാണെന്നും സംഘത്തിന്റെ 
എ ക്ലാസ്സ് അംഗങ്ങൾ ഡോക്ടർമാരും , നഴ്സുമാരാണെന്നും അവരൊന്നും ഇപ്പോൾ സ്ഥലത്തി 
ല്ലെന്നും സംഘത്തിന് ഇപ്പോൾ പ്രവർത്തന സാധ്യതയില്ലെന്നും ആയത് നടത്തികൊണ്ട് പോകാൻ 
താല്പര്യമുള്ളവർ ആരുംതന്നെയില്ലെന്നും സൂചന ( 1 ) അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതായി 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . സംഘ ത്തിൽ ഭരണ സ്തംഭനം 
നിലനിൽക്കുന്നതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 71 പ്രകാരമുള്ള തുടർ നടപടികൾ 
സ്വീക രിക്കാവുന്നതാണെന്ന സൂചന ( 3 ) കത്ത് പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജ ന . ) 
ഹോസ്ദുർഗ്ഗ് ശുപാർശ ചെയ്തിട്ടുണ്ട് . 

മേൽ സാഹചര്യത്തിൽ സംഘം പ്രവർത്തനം തുടർന്ന് നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള 
സാധ്യത വിരളമാണെന്ന് ബോധ്യമാകയാൽ 1969 - ലെ കേരള സഹകരണ നിയമം 71 ( 1 ) വകുപ്പ് 
അനുസരിച്ച് സംഘം സമാപ്തീകരിക്കാതിരിക്കുവാൻ വല്ല കാരണവും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ 
ആയത് 7 ദിവസത്തിനകം രേഖാമൂലം ബോധിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം മേൽ നടപടികൾ 
സ്വീകരിക്കുന്നതാണെന്നും കാണിച്ചുകൊണ്ട് സൂചന ( 2 ) പ്രകാരം സംഘത്തിന്റെ ഭരണസമിതി 
അംഗങ്ങൾക്ക് നോട്ടീസ് നൽകിയിരുന്നു . ഇക്കാര്യത്തിൽ അഭിപ്രായം അറിയിക്കണമെന്ന് കാണിച്ചു 
കൊണ്ട് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് , കാസറഗോഡ് ഹൊസ്ദുർഗ്ഗ് താലൂക്ക് സർക്കിൾ 
സഹകരണ യൂണിയൻ എന്നിവർക്കും നോട്ടീസ് നൽകിയിരുന്നു . എന്നാൽ നിശ്ചിത സമയ പരിധി 
കഴിഞ്ഞിട്ടും ആരും തന്നെ യാതൊരു ആക്ഷേപ മോ , അഭിപ്രായമോ അറി യിച്ചിട്ടില്ല . ഈ 
സാഹചര്യത്തിൽ 1969 -ലെ കേരള സഹകരണ നിയമം 71 വകുപ്പ് അനു സരിച്ച് എന്നിൽ 
നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 

ഉത്തരവ് 
ഉദു മ ഡിസ് ഇൻ സി 

ക്ലിപ്തം 

നമ്പർ സി . 
കേരള സഹകരണ നിയമം 71 ( 1 ) -ാം വകുപ്പ് പ്രകാരം ഹോസ്ഥർഗ്ഗ് താലൂക്ക് ജനറൽ 
വിഭാഗം സഹകരണ സംഘം അസി സ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ ഉദുമ യൂണിറ്റ് 
ഇൻ സ് പെക് ടർ ശ്രീ . സതീശൻ പി . വി . - യ സംഘ ത്തിന്റെ ലിക്വി ഡേ റ്റ റായി 

നിയമിച്ചുകൊണ്ട് ഉത്തരവാകുന്നു . 
2. ലിക്വിഡേറ്റർ 72 ( 2 ) -ാം വകുപ്പ് പ്രകാരം സംഘത്തിന്റെ എല്ലാ റിക്കാർഡുകളുടെയും 
ആസ്  ി ക ളു ടെയും ചാർ ജ്ജ് ഉടനെ ഏറ്റെ ടു ക്കേ ണ്ട തും 

പവർത്തനം 
സമാപ്തീകരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് . 


1 . 


സഹ ക ര ണ 


സംഘം 


940 


സം ഘം 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


09th November 2021 


KERALA GAZETTE 


165 


( 3 ) 
നമ്പർ ഒ 518 2020 . 

2021 സെപ്റ്റംബർ 20 . 
വിഷയം : -സഹകരണ വകുപ്പ് - നോർത്ത് മലബാർ മദ്യ വ്യവസായ തൊഴിലാളി ക്ഷേമ 

സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എസ് . 13 - സമാപ്തീക രിക്കു ന്നതിനായി 

ലിക്വിഡേറ്ററെ നിയമിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച് . 
സൂചന :-( 1 ) ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) കാസറഗോഡിന്റെ 27-7-2019 - ലെ ഒ .1514 ; 2019 

നമ്പർ ഉത്തരവ് . 
( 2 ) അസി സ്റ്റന്റ് രജി സ് ടാർ ( ജനറൽ ) , ഹോസ്ദുർഗ്ഗിന്റെ 4 - 5 - 2 0 2 0 - ല 
2215 18 കെ നമ്പർ കത്ത് . 

23-9-2020 - ലെ 2215 2018 കെ നമ്പർ കത്തുകൾ 
( 3 ) ഈ ഓഫീസിലെ 27-1-2021 - ലെ ഇതേ നമ്പർ നോട്ടീസ് 


നോർത്ത് മലബാർ മദ്യവ്യവസായി തൊഴിലാളി ക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
എസ് . 13 -ന്റെ ഭരണ സ്തംഭനം ഒഴിവാക്കുന്നതിന് സംഘത്തെ പുനരുജ്ജീവിപ്പിക്കു വാൻ 
താല്പര്യപ്പെട്ട് സഹകാരികൾ മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ സൂചന ( 1 ) പ്രകാരം മൂന്ന് പേരെ 
ഉൾപ്പെടുത്തി പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ആറ് മാസകാലയളവിലേക്ക് രൂപീകരിച്ച് 
ഉത്തര വാ യി രു ന്നു . എന്നാൽ പ്രസ്തുത അംഗ ങ്ങൾ ചാർജ്ജ് ഏറ്റെടുക്കാതിരിക്കുകയും ടി 
വ്യക്തികളുമായി ബന്ധപ്പെട്ടപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയംഗങ്ങളായി ഉത്തരവാദിത്തം 
ഏറ്റെടുക്കുന്നതിന് താൽപര്യമില്ലയെന്ന് ബോധ്യപ്പെട്ടതായി സൂചന ( 2 ) പ്രകാരമുള്ള കത്തുകളിലൂടെ 
അസി സ്റ്റന്റ് രജി സ് ടാർ ജ ന ൽ ) ഹോസ്ദുർഗ്ഗ് റിപ്പോർട്ട് ചെയ്തിട്ടു ണ്ട് . 
വർഷങ്ങളായി സംഘം യാതൊരുവിധ പ്രവർത്തനങ്ങളും നടത്തുന്നില്ല എന്നും ഭരണ സ്തംഭനം 
നിലനിൽക്കുന്നതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 71 പ്രകാരമുള്ള തുടർ നടപടികൾ 
ഉൾപ്പെടെയുള്ളവ കൈക്കൊള്ളാവുന്നതാണെന്നും ടി കത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് . 

മേൽ സാഹചര്യത്തിൽ സംഘം പ്രവർത്തനം തുടർന്ന് നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള 
സാധ്യത വിരളമാണെന്ന് ബോധ്യമാകയാൽ 1969 - ലെ കേരള സഹകരണ നിയമം 11 ( 1 ) വകുപ്പ് 
അനുസരിച്ച് സംഘം സമാപ്തീകരിക്കാതിരിക്കുവാൻ വല്ല കാരണവും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ 
ആയത് 7 ദിവസത്തിനകം രേഖാമൂലം ബോധിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം തുടർ നടപടികൾ 
സ്വീകരിക്കുന്നതാണെന്നും കാണിച്ചു കൊണ്ട് സൂചന ( 3 ) പ്രകാരം സംഘത്തിന്റെ ഭരണസമിതി 
അംഗ ങ്ങൾക്ക് നോട്ടീസ് നൽകി യി രു ന്നു . കൂടാതെ മേൽപ്പടി വിഷ യ ത്തിൽ അഭിപ്രായം 
അറിയിക്കണമെന്ന് കാണിച്ചു കൊണ്ട് കേരള സംസ്ഥാന സഹകരണ ബാങ്ക് , കാസറഗോഡ് , 
ഹോസ്ദുർഗ് താലൂക്ക് സർക്കിൾ 

യൂണിയൻ എന്നി വർക്കും നോട്ടീസ് 
നൽകി യി രു ന്നു . എന്നാൽ നിശ്ചിത സമയ പരിധി കഴി ഞ്ഞിട്ടും ആരും തന്നെ യാതൊരു 
ആക്ഷേപമോ , അഭിപ്രായമോ അറിയിച്ചിട്ടില്ല . ഈ സാഹചര്യത്തിൽ 1969 - ലെ കേരള സഹകരണ 
നിയമം 71 വകുപ്പ് അനുസരിച്ച് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് താഴെ 
പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


സഹ ക രണ 


ഉത്തരവ് 


1 . 


നോർത്ത് മലബാർ മദ്യവ്യവസായി തൊഴിലാളി ക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
എസ് . 13 - ൽ കേരള സഹകരണ നിയമം 71 ( 1 ) -ാം വകുപ്പ് പ്രകാരം ഹോസ്ദുർഗ് 
താലൂക്ക് ജനറൽ വിഭാഗം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ ഉദുമ 
യൂണിറ്റ് ഇൻസ്പെക്ടർ ശ്രീ . സതീശൻ , പി . വി . - യെ സംഘത്തിന്റെ ലിക്വിഡേറ്ററായി 
നിയമിച്ചുകൊണ്ട് ഉത്തരവാകുന്നു . 
ലിക്വിഡേറ്റർ 72 ( 2 ) -ാം വകുപ്പ് പ്രകാരം സംഘത്തിന്റെ എല്ലാ റിക്കാർഡുകളുടെയും 
ആസ്  ി ക ളു ടെയും ചാർജ്ജ് 
തി ഉടനെ ഏറ്റ ടു ക്കേ ണ്ട തും 

പവർത്തനം 
സമാപ്തീകരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് . 
3. ലിക്വിഡേറ്റർ ചാർജെടുത്ത വിവരം യഥാസമയം ഈ ഓഫീസിനെ അറിയിക്കേണ്ടതാണ് . 


2 . 


സംഘം 


സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ 
ജനറലിന്റെ കാര്യാലയം , കാസറഗോഡ് . 


ഒപ്പ് 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) കാസറഗോഡ് 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.11.09 03 : 45.51 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


